Kerala Gazette No. 21 dated 27th May 2014 . 
PART 1 

Section iii 


GOVERN 


സർക് 
VMENT OF 


E KERA 


കേരള സർക്കാർ 


സംഗ്രഹം 


- സാമൂഹ്യ നീതി വകുപ്പ്- 16 - 8 - 1999 - നും 31 - 12 - 2003നും മിടയിൽ എംപ്ലോയിമെന്റ് 
എക്സ്ചേഞ്ച്മുകേന താൽക്കാലികമായി ജോലി ചെയ്തിരുന്ന അംഗപരിമിതർക്ക് 
പുനർ നിയമനം നൽകുന്നതിന് നടപടികൾ സ്വീകരിക്കാത്ത ബോർഡുകളിൽ 
പുനർ നിയമനം ലഭിക്കാത്ത അംഗപരിമിതർക്ക്പുനർനിയമനം നൽകുന്നതിനുള്ളഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


സാമൂഹ്യ നീതി ( ഡി ) വകുപ്പ് 


സ . ഉ . ( പി ) നമ്പർ 32 / 14 / സാ . നീതി. വ . 


തിരുവനന്തപുരം, - 

| 2013 മേയ് 3. 
1936 വൈശാഖം 13. 


പരാമർശം: 1. 18 - 5 - 2013 ലെ . സ . ഉ . ( പി ) 40 / 13/ സാ . നീ . വ . നമ്പർ ഉത്തരവ് 

2 . 7 - 8 - 2013 ലെ . സ . ഉ . ( പി ) 63 / 13/ സാ . നീ . വ . നമ്പർഉത്തരവ് 
3. 7 - 10 - 2013 ലെ . സ . ഉ . ( പി ) 80 / 13 / സാ . നീ . വ . നമ്പർ ഉത്തരവ് 
4. 8 - 11- 2013 ലെ . സ . ഉ. ( പി ) 96 / 13 / സാ . നീ . വ . നമ്പർഉത്തരവ് 
- 5. 22 - 11 - 2013 ലെ . സ . ഉ . ( പി ) 99 / 13/ സാ . നീ . വ . നമ്പർഉത്തരവ് 
6 , 2 - 12 - 2013 ലെ . സ . ഉ . ( പി ) 105 / 13 / സാ . നീ . വ . നമ്പർ ഉത്തരവ് 
7. 17 -1 - 2014 ലെ . സ . ഉ . ( പി ) 3/ 14/ സാ . നീ . വ . നമ്പർ ഉത്തരവ് 
- 8. 23 - 1- 2014 ലെ . സ . ഉ . ( പി ) 5 / 14 / സാ . നീ . വ . നമ്പർഉത്തരവ് 

9. 24- 2- 2014 ലെ . ജി. ഒ. ( എം. എസ്.) നം . 14 / 14 / സാ . നീ . വ . നമ്പർഉത്തരവ് 
10 . 29 - 4 - 2014 ലെ . ജി . ഒ. ( എം . എസ് .) നം . 30 / 14 / സാ . നീ . വ . നമ്പർ 

ഉത്തരവ് 
11 . സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറുടെ3 - 4- 2014 - ലെ എച്ച്4- 2419 / 14 നമ്പർ 

കത്തും സ്റ്റും 


ഉത്തരവ് 
പരാമർശം ഒന്ന്ഉത്തരവ് പ്രകാരം 16 -8- 1999 - നും 31-12 -2001- നു മിടയിൽ എംപ്ലോയിമെന്റ 
എക്സ്ചേഞ്ച്മുകേന താൽകാലികമായി നിയമനം ലഭിച്ച് 179 ദിവസം സേവനം 
പൂർത്തിയാക്കിയിട്ടുള്ളഏകദേശം 2677 അംഗപരിമിതർക്ക്പുനർ നിയമനം നൽകുന്നതിനായി 
സൂപ്പർ ന്യൂമറ്റി തസ്തിക സൃഷ്ടിച്ച് പുനർ റഗുലർ നിയമനം നൽകുന്നതിന് 
ഉത്തരവായിരുന്നു . 


2. പരാമർശം 2 മുതൽ 8 വരെയും 10 - ലെയുംഉത്തരവുകൾ പ്രകാരം ടി കാലയളവിൽ 
വിവധ വകുപ്പുകളിൽ വിവിധ തസ്തികകളിൽ താല്ക്കാലികമായി ജോലി ചെയ്തിരുന്ന 
അംഗപരിമിതർക്ക്പുനർനിയമനം നൽകുന്നതിന് നിർദ്ദേശിച്ചിരുന്നു . 

- 3. പരാമർശം 9 - ലെ ഉത്തരവിൽ എംപ്ലോയിമെന്റ് എക്സ്ചേഞ്ച്മുഖേന 
താൽക്കാലികമായി ജോലി ചെയ്ത അംഗപരിമിതർക്ക് സ്ഥിരനിയമനം നൽകുന്നതിന് ചില 
സ്ഥാപനങ്ങൾ | ഏജൻസികൾ തടസ്സമുന്നയിക്കുന്നതു മൂലം പുനർനിയമനം ലഭിക്കാത്ത 
അംഗപരിമിതർക്ക് പകരം സംവിധാനമായി പുനർനിയമനം നൽകുന്നതിനുള്ള 
മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ച്ഉത്തരവായിരുന്നു . 

4. പരാമർശം 11- ലെ സാമൂഹ്യനീതിവകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ നാളിതുവരെ 
പുനർനിയമനം ലഭിക്കാത്ത അംഗപരിമിതരുടെ ലിസ്റ്റ് ലഭ്യമാക്കുകയും ടിയാളുകൾക്ക് 
പുനർനിയമനം നൽകുന്നതിന് ശുപാർശയും ചെയ്തിരുന്നു . 

5. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും സാമൂഹ്യനീതി വകുപ്പ് 
ഡയറക്ടർലഭ്യമാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട് അംഗപരിമിതർക്ക് അവരുടെ പേരിനു നേരെ 
ചേർത്തിരിക്കുന്ന വകുപ്പുകളിൽ ഓഫീസുകളിൽ പുനർനിയമനം നൽകുന്നതിന്ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം , 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


6. അനുബന്ധ പട്ടികയിലെ അംഗപരിമിതരുടെ സേവന പുസ്തകംഅവർ ജോലി 
ചെയ്തിരുന്ന വകുപ്പുകളിൽ നിന്ന് ലഭ്യമാക്കി, വൈകല്യ സർട്ടിഫിക്കറ്റ്, റിലീവിംഗ്/ 
ഡിസ്ചാർജ്ജ്സർട്ടിഫിക്കറ്റ്, തുടങ്ങിയവയുടെഅസ്സൽ രേഖകൾ വിശദമായി പരിശോധിച്ച് 
ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ/ നിയമനാധികാരികൾ സ്വയം ബോധ്യപ്പെട്ടതിനുശേഷം 
അതാത് വകുപ്പുകളിലും തസ്തികകളിലും പ്രസ്തുത അംഗപരിമിതർക്ക് സ്ഥിര നിയമനം 
നൽകേണ്ടതാണ്. 

7 . പട്ടികയിൽ ഉൾപ്പെട്ട 29 അംഗപരിമിതരിൽ ആർക്കെങ്കിലും ബന്ധപ്പെട്ട 
ബോർഡുകൾ കോർപ്പറേഷനുകളിൽ ഇതിനകം പരാമർശിത ഉത്തരവുകൾ പ്രകാരം 
സ്ഥിര നിയമനം ലഭിച്ചിട്ടുള്ള പക്ഷം അത്തരക്കാരെ വീണ്ടും നിയമനത്തിന് 
പരിഗണിക്കേണ്ടതില്ല . 

8. പരാമർശം 1- ലെ ഉത്തരവിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രകാരം സൂപ്പർ ന്യൂമററി 
തസ്തിക സൃഷ്ടിച്ച ടി ജീവനക്കാർ സർവ്വീസിൽ നിന്നും പെൻഷൻ ആയി 
പിരിഞ്ഞുപോകുമ്പോൾ ടി സൂപ്പർ ന്യൂമററി തസ്തികകൾ ഇല്ലാതാവുന്ന തരത്തിലും ടി 
ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽറൂൾസ്ചട്ടം 39 നൽകുന്ന അധികാരം ഉപയോഗിച്ച് മേൽപ്പറഞ്ഞ 
പ്രകാരം സർവ്വീസിൽ പുനർ) റഗുലർ നിയമനം നൽകിഉത്തരവാകുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


ഡോക്ടർ കെ . എം . എബ്രഹാം 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


സെക്രട്ടറി, കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, തിരുവനന്തപുരം 
സെക്രട്ടറി കേരള നിയമസഭ, തിരുവനന്തപുരം 
ഡയറക്ടർ, സാമൂഹ്യനീതി വകുപ്പ്, തിരുവനന്തപുരം 
സംസ്ഥാന വികലാംഗ കമ്മീഷണർ, തിരുവനന്തപുരം 
എല്ലാ ജില്ലാ കളക്ടർമാർക്കും 
അക്കൗണ്ടന്റ് ജനറൽ ( എ & ഇ ), കേരള, തിരുവനന്തപുരം 
കമ്മീഷണർ, ലേബർ, തിരുവനന്തപുരം 
എല്ലാ ജില്ലാ ലേബർഓഫീസർമാർക്കും 
LSGD ജില്ലാ ഓഫീസ്, കോഴിക്കോട് 
ഡയറക്ടർ, എംപ്ലോയ്മെന്റ് & ട്രെയിനിംഗ്, തിരുവനന്തപുരം 
ജില്ലാ കൃഷിഓഫീസർ, പത്തനംതിട്ട, എറണാകുളം 
PWD , Engineer, Building, mloJUMIDJ)00 


ജില്ലാ ഓഫീസർ, അളവ്തൂക്ക വകുപ്പ്, എറണാകുളം 
ജില്ലാ ഗ്രാമവികസന ഓഫീസ്, എറണാകുളം 
ഡെപ്യൂട്ടി ഡയറക്ടർ,പഞ്ചായത്ത്, കോഴിക്കോട് 
Engineering Wing,LSGD , GATSIGAVOŠ 
അസിസ്റ്റന്റ് കമ്മീഷണർ, നികുതി വകുപ്പ്, കോഴിക്കോട് 
എല്ലാ ജില്ലാ എംപ്ലോയ്മെന്റ്ഓഫീസർമാർക്കും 
ഡയറക്ടർ, ഇൻഫർമേഷൻ & പബ്ലിക് റിലേഷൻസ് വകുപ്പ്(വെബ് & ന്യൂ മീഡിയ ) 


കരുതൽ ഫയൽ/ഓഫീസ് കോപ്പി 
Copy to : — PA to Additional Chief Secretrary (Social Justice ) 

PS to Minister ( P & SJ) 


